Government of Kerala 
കേരള സർക്കാർ 

2012 


Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


- 


E 


Reg. No, രജി. നമ്പർ 
KLITV ( N )/634/ 2012 -14 


GOVERN 


ം 


- 


കേ 


+ 


ാള സർക്ക 
WMENT OF 


കാർ. 


, 


: 


KERALA 


= 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I | 
വാല്യം 1 | 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


30th October 2012 
2012 ഒക്ടോബർ 30 
8th Karthika 1934 
1934 കാർത്തികം 8 


- No. 1 

- 21 
നമ്പർ 


PART III 


Industries Department 


ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 

നടപടിക്രമം 
- ( ഹാജർ : ടി. എ .കുഞ്ഞുമുഹമ്മദ്) 


നമ്പർ ബി5 - 514/ 2007 . 


- 2012 സെപ്റ്റംബർ 18. 


3. സംഘത്തിലെ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിച്ചതിൽ 
നിന്നും സംഘത്തിലെ അംഗങ്ങൾക്ക് സംഘം പ്രവർത്തി 
പ്പിക്കാൻ താൽപ്പര്യമില്ലാത്തതായി ബോധ്യപ്പെട്ടതിനാലും 
സംഘത്തിന്റെ യന്ത്രസാമഗ്രികൾ ഉപയോഗശൂന്യമായ 
തിനാലും സംഘം സമാപ്തീകരിക്കുവാൻ പരാമർശം 
(1) പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു. 

ടി സാഹചര്യത്തിൽ കരിങ്കുന്നം വനിതാ ക്രാഫ്റ്റ് സഹക 
രണ സംഘം ക്ലിപ്തം നമ്പർഎസ്. ഐ . എൻ. ഡി. ( ഐ .) 8 - നെ 
സമാപ്തീകരിക്കുവാൻ തീരുമാനിച്ചു . ആയതിനാൽ ഈ ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 


പരാമർശം: - (1) തൊടുപുഴ വ്യവസായ വികസന ഓഫീസറുടെ 

7-7 - 2008 - ലെ റിപ്പോർട്ട്. 
( 2 ) ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്ര ത്തിലെ 

ജൂനിയർ സഹകരണ ഇൻസ്പെക്ടറുടെ 

6 - 8- 2012 - ലെ റിപ്പോർട്ട്. 
- കരിങ്കുന്നംവനിതാ ക്രാഫ്റ്റ് വ്യവസായ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ്( ഐ ) 8 - ന്റെ പ്രവർത്തനവുമായി 
ബന്ധ പ്പെട്ട് പരാമർശം (1 ) പ്രകാരം താഴെ പറയുന്ന 
വിവരങ്ങൾറിപ്പോർട്ട് ചെയ്തിരുന്നു . 
1. 1995 മുതൽ സംഘം പ്രവർത്തനം നിലച്ചു . 
2. 12 - 6 - 2000 - ൽ പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെട്ടു 

വെ ങ്കിലും 24 - 6 - 2001 - ൽ ചേർന്ന കമ്മിറ്റി സംഘം 
പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടം ജനവിദ്യാകേന്ദ്രം 
പ്രവർത്തി ക്കു ന്ന തി നായി വിട്ടു കൊ ടു ക്കു ന്ന തിന് 
തീരുമാനിക്കുകയും സംഘം പ്രവർത്തനം അവസാനി 
പ്പിക്കുകയും ചെയ്തു . 


മേൽ സാഹചര്യങ്ങളാൽ കരിങ്കുന്നം വനിതാ ക്രാഫ്റ്റ് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. ഐ . എൻ. ഡി . ( ഐ .) 
8 - നെ സഹകരണ നിയമം 1969 - ലെ സെക്ഷൻ 71 (2 ) പ്രകാരം 
സമാപ്തീകരിക്കുവാൻ ഉത്തരവാകുന്നു . 1969 - ലെ സഹകരണ 
നിയമം സെക്ഷൻ72 പ്രകാരം ശ്രീമതി ഇ . എ . രജനി, ജൂനിയർ 
സഹകരണ ഇൻസ്പെക്ടർ, ജില്ലാ വ്യവസായ കേന്ദ്രം, ഇടുക്കിയെ 
ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ഇതിനാൽ നിയമിച്ചിരിക്കുന്നു. 
ലിക്വിഡേറ്റർ ചുമതല ഏറെറടുത്ത് നിർദ്ദിഷ്ട കാലയളവിൽ 
സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കി സംഘത്തിന്റെ 
അന്തിമഘട്ട സമാപ്തീകരണത്തിനു ശുപാർശ ചെയ്യേണ്ടതാണ്. 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
ഇടുക്കി. 


( ഒപ്പ്) 
ജനറൽമാനേജർ. 


